Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 ഒക്ടോബർ 23 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 20 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 കാർത്തികം 1 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


TRAVANCORE-COCHIN MEDICAL COUNCILS 

RED CRoss ROAD , THIRUVANANTHAPURAM- 35 


വിജ്ഞാപനം 


നമ്പർ സി (എച്ച്.7619 /2007/ എം . സി. നാച്ചുറോപ്പതി. 

2012 സെപ്റ്റംബർ 26 . 


- അടിസ്ഥാന യോഗ്യത ഇല്ലാതെ സ്വയം പഠിച്ച് 17 -8 - 2011 - ൽ 
10 വർഷം പ്രകൃതി ചികിത്സ തുടർച്ചയായി നടത്തുന്നവരും 
ഇപ്പോൾ തുടർന്നു നടത്തിക്കൊണ്ടിരിക്കുന്നവരുമായവർക്ക് 
ഒറ്റത്തവണ " ബി ക്ലാസ് രജിസ്ട്രേഷൻ നൽകുന്നതിലേക്കുള്ള 
മാനദണ്ഡ ങ്ങൾ നിശ്ചയിച്ച് അപേക്ഷ വിളിച്ചു കൊണ്ടുള്ള 
വിജ്ഞാപനം ഇതിനാൽ പുറപ്പെടുവിക്കുന്നു ; 


2. തൊഴിൽ പരിചയം : 
അപേക്ഷകൻ 12 -8 - 2011 - ൽ 10 വർഷത്തിൽ കുറയാതെ 
പ്രകൃതി ചികിത്സ നടത്തിവരുന്നതും സ്വന്തമായി 
I.P./ O . P . രജിസ്ട്രേഷൻ സൂക്ഷിച്ച് ക്ലിനിക് നടത്തുന്ന 
യാളും പ്രകൃതി ചികിത്സ അല്ലാതെ മറ്റു 
തൊഴിലുകളിലോ ബിസി ന സ്സിലോ ഏർപ്പെടാത്ത 
ആളും ആയിരിക്കണം. 
3. അ അ ക്ഷ ക ൻ , അപേ ക്ഷ യോ ടൊപ്പം കിമി നൽ 

കേസ്സിൽ ശിക്ഷിക്ക പ്പെട്ടിട്ടില്ല / പതി യാ യിട്ടില്ല. 
എന്ന് തെളിയിക്കു ന്നതിന് അതാത് അധികാര 
പരിധിയിലുള്ള സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ 
കുറയാതെ ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 
നൽകുന്ന സാക്ഷ്യപത്രം നൽകേണ്ടതാണ്. 
4. തെരഞ്ഞെടുക്കുന്ന രീതി : 
കൗൺസിൽ നട ത്തുന്ന എഴുത്തു പരീക്ഷയിൽ 
കുറ ഞ്ഞത് 50 % മാർക്ക് നേടി യ വരെ 
പായോ ഗിക പരിക്ഷയ്ക്കും, കൂടിക്കാഴ്ചയ്ക്കും 
വിധേ യ മാക്കി അതിൽ 50 % മാർക്കും നേടി യ 
വർക്ക് " ബി ക്ലാസ് രജി സ് ട്രേ ഷൻ നൽകു ന്ന 
താ ണ് . പായോഗിക പരീക്ഷ ഗവൺമെന്റിന്റെ 
കീഴിലുള്ള നാച്ചു റോപ്പതി ഹോസ്പിറ്റലിൽ വച്ച് 
നടത്തുന്നതും ആണ്. 


1. താഴെ പറയുന്ന യോഗ്യത ത കൾ ഉള്ള വർക്ക് 
അപേക്ഷിക്കാവുന്നതാണ് : 


- (i) കേരള സംസ്ഥാനത്ത് സ്ഥിര താ മ സ വും , 

17 - 8 - 2011 - ൽ 35 വയസ് പൂർത്തി യാ ക്കി 

യിട്ടുമുള്ള ആളായിരിക്കണം. 
(i) വിദ്യാഭ്യാസ യോഗ്യത : എസ്. എസ്. എൽ. സി . 

പാസ്സായിരിക്കണം. 


5. അപേക്ഷാ ഫോറം : 
അപേക്ഷാ ഫോറം ട്രാവൻകൂർ- കൊച്ചിൻ 
മെഡിക്കൽ കൗൺസിൽ ഓഫീസിൽ നിന്നോ, 
www. medicalcouncil .kerala .gov.in എന്ന 
വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ 
ലഭ്യ മാ ണ്. അപേക്ഷ കൾ പൂരിപ്പിച്ച് ബന്ധ പ്പെട്ട 
ഡിസ്ട്രിക്റ്റ് ആയൂർവേദ മെഡിക്കൽ ഓഫീസർമാർ 
നൽകുന്ന പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ 
യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
നോട്ടി ഫി ക്കേ ഷന്റെ തീയതി മുതൽ 45 ദിവ സ 

ത്തിനകം കൗൺസിലിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ തീയ തിക്ക് ശേ ഷം ലഭിക്കുന്ന 

അപേ ക്ഷ കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീക രി ക്കു ന്ന ത ല്ല . അപേക്ഷ കൾ രജി സ് ടാർ, 
തിരു വി താം കൂർ - കൊച്ചിൻ 

മെഡിക്കൽ 
കൗൺസിൽ, റെഡ് ക്രോസ് റോഡ്, തിരുവനന്തപുരം-35 
എന്ന അഡ്രസ്സിൽ അയയ്ക്കേണ്ടതാണ്. 
6. ഫീസ് : 
അപേക്ഷയോടൊപ്പം എസ്. ബി. റ്റി.യുടെ ഏതെങ്കിലും 
ശാഖയിൽ നിന്നും ട്രാവൻകൂർ- കൊച്ചിൻ മെഡിക്കൽ 
കൗൺസിൽ രജിസ്ട്രാറുടെ പേരിൽ തിരുവനന്തപുരത്തു 
മാറാവുന്ന വിധത്തിൽ എടുത്തിട്ടുള്ള 2,000- ത്തിന്റെ 
ഡി. ഡി. യും ഹാജരാക്കേണ്ടതാണ്. 


ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ 

( ഒപ്പ്) 
കൗൺസിൽ രജിസ്ട്രാറുടെ രജിസ്ട്രാർ ആന്റ്കൺവീനർ, 
കാര്യാലയം, റെഡ്ക്രോസ് റോഡ്, ട്രാവൻകൂർ- കൊച്ചിൻ 
തിരുവനന്തപുരം. 

മെഡിക്കൽ കൗൺസിൽ. 


